| Reg. No . രജി. നമ്പർ 
KL/ TV ( N ) / 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


കാൻ 


അ 
VMENT OF 


KERALA 


m 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol. LV 
വാല്യം 55 


15th June 2010 
- 2010 ജൂൺ15 
25th Jyaishta 1932 
| 1932 ജ്യേഷ്ഠം25 


തിരുവനന്തപുരം, ചൊവ് 


നമ്പർ 


PART III 


Irrigation Department 


പുനർ ദർഘാസ് പരസ്യം 


നമ്പർ ഡി . ബി . 780 / 90. 


2010 മേയ് 27. 


ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 400+ വാറ്റ്. 

ദർഘാസ് ഫോറ ങ്ങ ൾ കൊടു ക്കുന്ന അവസാന 
തീയതി - 16 - 6 - 2010 . 


- ദർഘാസ് ഫോറ ങ്ങൾ സ്വീകരിക്കുന്ന അവസാന 
തീയതി - - 21- 6 - 2010. 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - 4 മാസം. 

കരാ റു കാരുടെ യോഗ്യത - " ഡി ക്ലാസും അതിനു 
മുകളിലും. 

- ആ ഫീ സിന്റെ പേര് - കെ . എ . പി . ( വ ല ത ക ര ) , 
സബ് ഡിവിഷൻ നമ്പർ- II , തെന്മല , പിൻ - 691 308 . 


കേരള ഗവർണ്ണർക്കുവേണ്ടി കല്ലട ജലസേചന പദ്ധതി, 
വല തുകര കനാൽ, സബ് ഡിവിഷൻ നമ്പർ-II, തെന്മല , 
താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് കേരള പൊതുമരാമത്ത് 
ജലസേചന വകുപ്പിലെ രജിസ്റർഡ് ചെയ്ത അർഹതപ്പെട്ട 
കരാറുകാരിൽ നിന്നും മൽസരസ്വഭാവമുള്ള ദർഘാസുകൾ 
പവർ ത്തിയുടെ പേരും കോൺടാ ക്ടറുടെ പേരും 
ആലേഖനം ചെയ്തിട്ടുളള മുദ്രവച്ച ക വ റു ക ളിൽ 
രജിസ്റർഡ് തപാൽ വഴി ക്ഷണിച്ചുകൊള്ളുന്നു . കൊറിയർ 
ത പാ ലു കൾ സ്വീക രി ക്കുന്നതല്ല . തപാൽ കാല 
താമസങ്ങൾക്ക് ഈ വകുപ്പ്ഉത്തരവാദി ആയിരിക്കുന്നതല്ല . 
ക്രമ ടെൻഡർ നമ്പരും പ്രവൃത്തിയുടെ 

നിരത 
നമ്പർ - പേരും അടങ്കൽ തുകയും 

ദ്രവ്യം 

രൂപ് 
1 7/ എഇഇ / 2009 -10- - കല്ലട ജലസേചന പദ്ധതി 

സബ്ഡിവിഷൻ ഓഫീസിന്റെ പ്രത്യേക 
- അറ്റകുറ്റപ്പണികൾ - രൂപ 1,43,639 

3,650 
2 8/ എഇഇ/2009 - 10 - കല്ലട ജലസേചന പദ്ധതി 

(വലതുകര) തെന്മല കാമ്പസിലെ " 0 ടൈപ്പ് 
( 3 എണ്ണം) ക്വാർട്ടേഴ്സുകളിലെ അറ്റകുറ്റ 
പണികൾ - രൂപ 90 ,343 

| 2 , 300 


- ദർഘാസ് ഫോറ ങ്ങ ൾ ഈ ആഫീസിൽ നിന്നും 
9 - 6 - 2010 മുതൽ 16 - 6 - 2010 വരെയു ളള പ്രവർത്തി ദിവസ 
ങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ 
ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില രൊക്കം 
പണമായി അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ ദർഘാസുകൾ 
ലഭിക്കുന്നതാണ്. അതിന്റെ വില യാതൊരു കാരണവശാലും 
തിരികെ ലഭിക്കുന്നതല്ല. ദർഘാസ് ഫോറങ്ങൾ അംഗീകൃത 
കരാറുകാർക്കും ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾക്കും 
മാത്രം ലഭി ക്കു ന്നതും ആയത് കൈമാറ്റം ചെയ്യാൻ 
പാടില്ലാത്തതുമാകുന്നു . 


15th JUNE 2010 ] 


IRRIGATION DEPARTMENT 


288 


നിരതദ്രവ്യമായി ഇന്ദിരവികാസ്പത സ്വീകരിക്കുന്നതുമല്ല . 
ദർഘാ സിൽ പങ്കെ ടു ക്കാൻ ആഗ്രഹിക്കുന്ന കരാ റു കാർ 
( ലേ ബർ കോൺടാക്ട് സൊസൈറ്റികൾ ഉൾപ്പെടെ) 
അവരുടെ കോൺട്രാക്ട് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ് 
ഹാജരാക്കേണ്ടതാണ്. ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾ 
അ വർ ഏറ്റെടു ത്തിട്ടു ളള പണി ക ളുടെ ആകെ തുക, 
പ്രവർത്തന മേഖല, ക്ലാസിഫിക്കേ ഷൻ മുതലായ വിശദ 
വിവരങ്ങൾ അടങ്ങിയ അസ്സൽ സർട്ടിഫിക്കറ്, ഓരോ 
പവ്യ ത്തിയും ബന്ധ പ്പെട്ട സഹ ക ര ണ സംഘം 
രജിസ്ട്രാറിൽ നിന്നും പ്രത്യേകം വാങ്ങി ദർഘാസിനൊപ്പം 
വച്ചിരിക്കേണ്ടതാണ്. ഈ വകുപ്പിൽ നിലവിലുളള എല്ലാ 
വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമാണ്. 


- ദർഘാസ് ഫോറങ്ങൾ 21- 6 - 2010 - ന് ഉച്ചയ്ക്ക് ഒരുമണി 
വരെ രജിസ്റർ ചെയ്ത തപാ ലിൽ സ്വീകരിക്കു ന്നതും 
അന്നേ ദിവസം വൈകുന്നേരം മൂന്നിന് അസി സ്റ്റന്റ് 
എക് സി ക ട്ടീവ് എഞ്ചി നീ യ റോ അദ്ദേഹം അ ധി കാ ര 
പ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥരോഅപ്പോൾ ഹാജ രു ഉള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. ഈ 
ദർഘാ സു കളെ സംബ ന്ധിച്ചു ളള എല്ലാ അധികാരവും 
അ സി സ്റന്റ് എക് സി ക ട്ടീവ് എഞ്ചി നീ യറിൽ 
നിക്ഷിപ്തമാണ്. 


Time of completion of work — 12 Months . 
Class of Contractor — ‘ A ’ Class. 

Tenders will be opened by the Superintending 
Engineer or the officer authorized by her in the presence 
of the tenderers or their authorised agents present at that 
time. If the last date of receipt of tender happens to be 
holiday, tenders will be received and opened on the next 
working day. The firm period of the tenders will be 4 
months from the date of receipt of the tender. 

Tender documents and other details of tenders can 
be obtained from the office of the undersigned . Tender 
documents sold to one party are not transferable to 
another. Written application quoting registration number 
and enclosing registration card should be produced for 
obtaining the tender forms. Tenders should be enclosed 
with a preliminary agreement in stamp paper worth 
Rs. 100 and sufficient EMD pledged in favour of 
Superintending Engineer, Minor Irrigation Central Circle, 
Ernakulam . Tenders without sufficient EMD and 
preliminary agreement will be summarily rejected . As per 
1989 Kerala Construction Workers Welfare Fund 
Rule (2 ), the contractor is liable to remit 1 % of the total 
expenditure of work done towards the KCWW Fund . All 
rules and regulations of tenders prevailing in the 
Irrigation /PWD Department are applicable to this tender 
also . 


(ഒപ്പ്) 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
കല്ലട ജലസേചന പദ്ധതി ( വലതുകര), 
സബ് ഡിവിഷൻ നമ്പർ -II , തെന്മല . 


അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


TENDER NOTICE 
No. DB / TN . 1 / 99. 

| 21st May 2010 . 
The Superintending Engineer, Minor Irrigation 
Central Circle , Ernakulam on behalf of the Governor of 
Kerala invites competitive tenders in sealed covers 
superscribing the name of work from ‘ A ’ Class Contractors 
registered in Kerala PWD/Irrigation Department. Tenders 
will be received by registered post /speed post only . 
Tenders submitted directly or by courier service will be 
rejected . The tenders received after the stipulated date 
and time due to postal delays or any other reason will 
not be considered. 


- കേരള ഗവർണ്ണർക്കുവേണ്ടി എറണാകുളം ചെറുകിട 
ജലസേചന മദ്ധ്യമേഖല സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ താഴെ 
പറയുന്ന പ്രവൃത്തിക്ക് നിശ്ചിത യോഗ്യ ത യുള്ള 
കരാറുകാരിൽ നിന്നും പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവച്ച 
മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ തപാലിൽ രജിസ്റ്റേർഡ്/ 
സ് പീഡ് പോസ്റ്റ് ആയി മാത്രം ക്ഷണിച്ചുകൊള്ളുന്നു . 
തപാ ലിൽ ഉണ്ടാകുന്ന കാല താ മ സ ത്തിന് ഈ വകുപ്പ് 
ഉത്തരവാദിയാകുന്നതല്ല. കൊറിയർ സർവ്വീസിലും നേരിട്ടും 
സമർപ്പിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ 
14 - 7 - 2010 വൈകുന്നേരം 3 മണിവരെ സ്വീകരിക്കുന്ന തും 
അന്നേദിവസം 3.30- ന് സൂപ്രണ്ടിംഗ് എഞ്ചിനീയറോ അദ്ദേഹം 
അധികാ ര പ്പെടു ത്തുന്ന മറ്റു ദ്യോഗസ്ഥരോ തത്സമയം 
ഹാജരായിട്ടുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതു 
മാണ്. ഏതെങ്കിലും കാരണവശാൽ നിശ്ചിത ദിവസം അവധി 
ആയിരുന്നാൽ അതിനടുത്ത പ്രവൃത്തിദിവസം ദർഘാസുകൾ 
പരി ഗ ണി ക്കു ന്ന താ ണ് . ദർഘാസിന്റെ കാലാവധി അതു 
സ്വീകരിക്കുന്ന തീയതി മുതൽ 4 മാസം വരെ ആയിരിക്കും. 
ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരു ം അടങ്കൽ 
തുകയും - 19/എസ്. ഇ . എം . എ . സി . സി ./ 2010 - 11 

ഡി . റ്റി . പി . സി. - എറണാകുളം - കാഞ്ഞിരമറ്റം 
പൂത്തോട്ട കനാലിന്റെ സൗന്ദര്യവൽക്കരണം - 
രൂപ് 55 ലക്ഷം 


Tender No. and Name of work with Estimate 

Amount — 19/ SEMICC /2010 - 11 - DTPC - Ernakulam 
Beautification work of Kanjiramattom -Poothotta 

Canal - Rs. 55 lakh . 
E . M. D . - Rs. 50, 000 . 
Cost of tender documents — Rs. 8 ,300 + VAT. 

Date and time of issue of tender forms — 6 - 7 -2010 , 
10 a. m . to 8 - 7- 2010 upto 4 p . m . 

Last date and time of receipt of tender forms 
14 - 7- 2010 upto 3 p . m . 

Date and time of opening of tenders — 14 - 7 - 2010 , 
3 .30 p . m . 


നിരതദ്രവ്യം --50,000 രൂപ. 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 8,300 + വാറ്റ്. 


ദർഘാസ് പമാ ണത്തിന്റെ വിൽപ്പന തീയ തിയും 
സമയവും - 6 - 7 - 2010 രാവിലെ 10 മണി മുതൽ 8 - 7 - 2010 , 
4 മണിവരെ. 


15th JUNE 2010] 


IRRIGATION DEPARTMENT 


289 


കരാറുകാരുടെ വിഭാഗം - " എ ക്ലാസ്. 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 12 മാസം. 


( 1 ) 


( 2 ) 


മലബാർ ഇറിഗേഷൻ പാക്കേജ് 


1 ഇ . ഇ . എം . ഐ . 1/ 2010 - 1 - - തവളപ്പാറ ലിഫ്റ്റ് 

ഇറിഗേഷൻ സ്കീമിന്റെ പുനരുദ്ധാരണ 
പണികൾ - രൂപ 3,72,700 


9, 350 


2 ഇ . ഇ . എം . ഐ . 2/ 2010 - 1 - എരയാംകുടി 

-- നമ്പർ- 4 ടി ടി - രൂപ 1,50,035 


3 , 800 


- ദർഘാസ് ഫോറങ്ങളും മറ്റു വിശദ വിവരങ്ങളും താഴെ 
ഒപ്പുവച്ചിരിക്കുന്ന ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നും 
ലഭി ക്കു ന്ന താ ണ്. ദർഘാസ് പ മാ ണ ങ്ങ ൾ പര സ് പരം 

കൈമാറാൻ പാടില്ലാത്തതാകുന്നു . ദർഘാസുകളോടൊപ്പം 
100 (നൂറ്) രൂപയുടെ മുദ്രപ്പത്ര ത്തിൽ പാഥ മിക 
ഉടമ്പടി ഒപ്പിട്ട് അടക്കം ചെയ്തിരിക്കണം. നിര ത ദ്രവ്യം 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ പേരിൽ വാങ്ങിയ നിശ്ചിത 
തുകയ്ക്കുള്ളതും അദ്ദേഹത്തിന് ഏതുസമയത്തും മാറത്തക്ക 
വിധത്തിൽ അധികാരപ്പെടുത്തിയതുമായിരിക്കണം. പ്രാഥമിക 
ഉടമ്പടി അടക്കം ചെയ്തിട്ടില്ലാ ത്തതും ആ വ ശ്യ മായ 
നിര ത ദ വ്യം കെട്ടിവയ് ക്കാ ത്ത തു മായ ദർഘാ സു കൾ 
നിരസിക്കുന്നതാണ്. 1989 - ലെ കേരള നിർമ്മാണ തൊഴിലാളി 
ക്ഷേമ നിധി നിയ മ ത്തിലെ 8 ( 2 ) വകുപ്പ് അ നു സ രിച്ച് 
പണികൾ ഏറ്റെടുത്ത് നടത്തുന്ന കരാറുകാരൻ നിർമ്മാണ 
പ്രവൃത്തിയുടെ മൊത്തം ചെലവിന്റെ 1 % ( ഒരു ശതമാനം) 
നിർമ്മാണ തൊഴിലാളി ക്ഷേമ നിധി ഫണ്ടിലേക്ക് 
നൽകുവാൻ ബാദ്ധ്യസ്ഥനാണ്. 


5 ,000 


3 ഇ . ഇ . എം. ഐ . 3/ 2010 -11 - നേഹപുരം 

രണ്ടാംകല്ല് ടി ടി - രൂപ 1, 99,525 
4 ഇ . ഇ . എം . എ . 4 / 2010 - 11 - നെല്ലായി 

ടി ടി രൂപ 2,58,791 


- 


6 , 500 


- 


5 


ഇ . ഇ . എം . എ . 5 / 2010 - 11 - കൂട്ടാല 

ടി ടി - - രൂപ 78,009 


2 , 000 


- 6 


ഇ . ഇ . എം . ഐ . 6 / 2010 - 11 - പരമൂസ് 

കോമ്പൗണ്ട് ടി ടി - രൂപ 1,55,000 


3 , 900 


- 


കേരള പൊതു മരാമത്ത്/ ജലസേചന വകുപ്പുകളിലെ 
ദർഘാ സുകളെ സംബ ന്ധിച്ച് നില വിലുള്ള എല്ലാ 
വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 


7 
- 


ഇ . ഇ . എം . ഐ . 7 / 2010 - 11 - ആറ്റപ്പിളളി 

ടി ടി - രൂപ 3,00,612 


7 ,550 


- 8 
- 


ഇ . ഇ . എം . ഐ . 8 /2010 - 11 - വഞ്ചിപ്പുരത്താഴം 

ടി ടി - - രൂപ 3 , 90 ,797 


9,800 


- 9 


Office of the 
Superintending Engineer , 
Minor Irrigation Central Circle , 
Ernakulam . 


ഇ . ഇ . എം . ഐ . 9 / 2010 -11 - കോയാസ് 

കോമ്പൗണ്ട് ടി ടി - - രൂപ 1,07,940 


2 ,700 


( Sd .) 
Superintending 

Engineer 


10 


- 11,450 


ഇ . ഇ . എം . ഐ . 10 /2010 - 1 - ചെങ്ങാലൂർ 
-- മനയ്ക്കലക്കടവ് ടി ടി - രൂപ 4,57,837 
ഇ . ഇ . എം . ഐ . 11 / 2010 -11 - അന്നനാട് 

ടി ടി - രൂപ 3,75 ,749 


ദർഘാസ് പരസ്യം 


11 


9 , 400 


നമ്പർ ഡി2 - ജനറൽ/ 2004. 


2010 മേയ് 13. 


12 


ഇ . ഇ . എം . ഐ . 12 / 2010 - 11 - പൂലാനി 

ടി ടി -- രൂപ 4, 52,943 


11,350 


13 


7 ,850 


சி 


7, 900 


ഇ . ഇ . എം . ഐ . 13 / 2010 -11 - ത്രഗാം 

ടി ടി - രൂപ 3,12,956 
ഇ . എം. ഐ . 14/ 2010 -11- പാരിക്കാപ്പിളളി 

ടി ടി - രൂപ 3,14, 273 
ഇ . ഇ . എം . ഐ . 15 /2010 -11 -മാമ്പ ചെട്ടിക്കുന്ന് 

- ടി ടി രൂപ 1,92,616 
ഇ . ഇ . എം . ഐ . 16/ 2010- 11 ഊരാംകുളം 

അഡീഷണൽ ടി ടി - രൂപ 2,65, 028 


15 


കേരള ഗവർണ്ണർക്കു വേണ്ടി ത്യശ്ശൂർ ചെറു കിട 
ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 
പറയുന്ന പ വ ത്തികൾക്ക് നിശ്ചിത യോഗ്യതയുള്ള 
കരാറുകാരിൽ നിന്നും പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവച്ച 
മത്സരസ്വഭാ വമുള്ള ദർഘാ സു കൾ തപാലിൽ സ് പീഡ് 
പോസ്റ്റായി മാത്രം ക്ഷണിച്ചു കൊ ള്ളു ന്നു . തപാലിൽ 
ഉണ്ടാകുന്ന കാലതാ മ സ ത്തിന് ഈ വകുപ്പ് ഉത്തര വാദി 
യാകുന്നതല്ല. ദർഘാസുകൾ താഴെ പറയുന്ന തീയതികളിൽ 
3 മണിവരെ സ്വീകരിക്കുകയും അന്നേദിവസം 3. 30 മണിക്ക് 
എക് സി ക ട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അ ധി കാ ര 
പ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥരോതൽസമയം ഹാജരായിട്ടുള്ള 
ക രാ റു കാ രുടെ സാന്നിദ്ധ്യ ത്തിൽ തുറ ക്കു ന്ന തു മാ ണ് . 
ഏതെ ങ്കിലും കാര ണ വ ശാൽ നിശ്ചിത ദിവസം അ വ ധി 
യായിരുന്നാൽ അതിനടുത്ത പ്രവൃത്തിദിവസം ദർഘാസുകൾ 
പരി ഗ ണിക്കു ന്ന താ ണ്. ദർഘാസിന്റെ കാലാ വധി അത് 
സ്വീക രി ക്കുന്ന തീയതി മുതൽ നാല് മാസം വരെ 
ആയിരിക്കും. 


4 , 850 


6, 650 


17 


8, 250 


ഇ . ഇ . എം . ഐ . 17 / 2010 - 11- അയ്യന്തോൾ 

ടി ടി - രൂപ 3,28, 985 
ഇ . ഇ . എം . ഐ . 18 / 2010 - 11 - പഴയന്നൂർ 

ടി ടി - -രൂപ 10,38,105 
ഇ . ഇ . എം . എ . 19 / 2010 - 11 - മന്ദാ രം 
- ടി ടി --രൂപ 6,18,920 


- 


26 , 000 


19 


15 , 500 


15th JUNE 2010] 


IRRIGATION DEPARTMENT 


290 


( 1) 


| ( 2 ) 


( 3 ) 


20 


ഇ . ഇ . എം. ഐ . 20/ 2010 -1 - - പൂത്തുറയ്ക്കൽ 
ലിഫ്റ്റ് ഇറി ഗേ ഷ ൻ സ് കീമിന്റെ 
പുനരുദ്ധാരണ പണികൾ - രൂപ 4,46,331 11 ,200 


- ദ ർ ഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന 
തീയതിയും സമയവും - കമ നമ്പർ 1 മുതൽ 10 വരെ 
19 - 7 - 2010 , 3 മണി വരെ, കമ നമ്പർ 11 മുതൽ 20 വരെ 
22 - 7 - 2010 , 3 മണി വരെ, ക്രമ നമ്പർ 21 മുതൽ 32 വരെ 
26 - 7 - 2010, 3 മണി വരെ. 


21 


ഇ . ഇ . എം . ഐ . 21/2010 - 1 - ആറാട്ടുപുഴ 

കാരോട്ടുമുറി ടി ടി - രൂപ 10,06,803 25,200 


പ്രവർത്തി യു മായി ബന്ധപ്പെട്ട ഡിവിഷൻ - മൈനർ 
ഇറിഗേഷൻ ഡിവിഷൻ, തൃശ്ശൂർ. 


22 ഇ . ഇ . എം . ഐ . 22 / 2010 - 1 - അന്തിക്കാട് 
ടി ടി - രൂപ 8,92,626 

22 , 350 


23 


ഇ . ഇ . എം . ഐ . 23 / 2010 - 11 - - എട്ടു മുന 

ടി ടി -- രൂപ 3,08,617 


7 ,750 


24 ഇ . ഇ . എം . ഐ . 24 / 2010 - 11 - കണിച്ചാംതുറ 
- ടി ടി -- രൂപ 8,23, 832 

- 20, 600 


25 

- 


ഇ . ഇ . എം . ഐ . 25/ 2010 -17 വെട്ടിക്കടവ് 

ടി ടി - രൂപ 13 ,70, 431 


കരാറുകാരന്റെ യോഗ്യത ക്രമനമ്പർ 19 , 21, 22 , 24, 
25 ഇവയ്ക്ക് " സി ക്ലാസ്സും അതിനുമുകളിലും, മറ്റുള്ളവയ്ക്ക് 
“ ഡി ക്ലാസ്സും അതിനുമുകളിലും. 

- പ്രവൃത്തി തീർക്കേണ്ട കാലാവധി കമനമ്പർ 18 , 21, 
22, 24, 25 ഇവയ്ക്ക് 4 മാസം, മറ്റുള്ളവയ്ക്ക് 3 മാസം. 

ദർഘാസ് പ്രമാണവും മറ്റു വിശദ വിവരങ്ങളും താഴെ 
ഒപ്പുവച്ചിരിക്കുന്ന ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നും 
ലഭി ക്കു ന്ന താ ണ് . ദർഘാസ് പമാ ണ ങ്ങ ൾ പര സ് പ രം 

കൈമാറാൻ പാടില്ലാത്തതാകുന്നു . ദർഘാസുകളോടൊപ്പം 
100 രൂപയുടെ മുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടി ഒപ്പിട്ട് 
അടക്കം ചെയ്യേണ്ട താ ണ് . നിരതദവ്യം എക്സിക്യൂട്ടീവ് 
എഞ്ചി നീ യറുടെ പേരിൽ വാങ്ങിയ നിശ്ചിത 
തുക യ് ക്കു ള്ള തും അ ദ്ദേ ഹ ത്തിന് ഏതു സമയത്തും 
മാറത്തക്കവിധത്തിൽ അധികാരപ്പെടുത്തിയതുമായിരിക്കണം. 
പ്രാഥമിക ഉടമ്പടി അടക്കം ചെയ്തിട്ടില്ലാത്തതും ആവശ്യമായ 
നിര ത ദ വ്യം കെട്ടി വ യ് ക്കാ ത്ത തു മായ ദർഘാ സു കൾ 
നിരസിക്കുന്നതാണ്. 


34 , 300 


26 ഇ . ഇ . എം . ഐ . 26 / 2010 - 11 - ചെമ്പാളൂർ 

- ടി ടി - രൂപ 3,90,000 


- 9,750 


27 


ഇ . ഇ . എം . ഐ . 27 / 2010 - 11 - പാലാഴി 

ടി ടി -- രൂപ 3,31,388 


8 , 300 


28 ഇ . ഇ . എം . ഐ . 28 / 2010 - 11 - പാറക്കടവ് 
ടി ടി - രൂപ 4, 14 , 943 

| 10 , 400 
29 ഇ . ഇ . എം . ഐ . 29 / 2010 - 11 - വൈന്തല 
നമ്പർ- 2 ടി ടി രൂപ 4,01,333 

- 10 , 050 


30 

- 


ഇ . ഇ . എം . ഐ . 30 / 2010 - 11 - ആല മറ്റം 

ടി ടി രൂപ 3,19 ,770 


8 , 000 


1989 - ലെ കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമ നിധി 
നിയമത്തിലെ 8 (2) വകുപ്പ് അനുസരിച്ച് പണികൾ ഏറ്റെ 
ടുത്ത് നടത്തുന്ന കരാറുകാരൻ നിർമ്മാണ പ്രവൃത്തിയുടെ 
മൊത്തം ചിലവിന്റെ 10 % നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി 
ഫണ്ടിലേക്ക് നൽകുവാൻ ബാദ്ധ്യസ്ഥനാണ്. 

കേരള പൊതു മ രാ മത്ത്/ ജല സേചന വകുപ്പിലെ 
ദർഘാസുകളെ സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ വ്യവസ്ഥ 
കളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 


31 ഇ . ഇ . എം . ഐ . 31/2010 -11--കക്കാട് നമ്പർ- 1 
- 

ടി ടി രൂപ 5, 47 , 318 


| 13 ,700 


32 


ഇ . ഇ . എം . ഐ . 32 / 2010 - 1 - - പൂവത്തുശ്ശേരി 
ടി ടി രൂപ 3,65,750 

- 9 , 150 


- ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1, 8, 11, 32 
ഇവയ്ക്ക് രൂപ 800 + 4 % വാറ്റ്, ക്രമനമ്പർ 2, 3, 5, 6 , 9, 
15 ഇവയ്ക്ക് രൂപ 400 + 4 % വാറ്റ്, കമ നമ്പർ 4, 7, 16 
ഇവയ്ക്ക് രൂപ 600 + 4 % വാറ്റ്, ക്രമനമ്പർ 10 - നും 12 - നും 
രൂപ 1,000 + 4 % വാറ്റ്, ക്രമ നമ്പർ 13 , 14, 17, 23, 27, 30 
ഇവയ്ക്ക് രൂപ 700 + 4 % വാറ്റ്, ക്രമനമ്പർ 18 - നും 21- നും 
രൂപ 1,600 + 4 % വാറ്റ്, ക്രമനമ്പർ 19 - ന് രൂപ 1,300 + 4 % 
വാറ്റ്, ക്രമനമ്പർ 20, 28 , 29 ഇവയ്ക്ക് രൂപ 900 + 4 % വാറ്റ്, 
ക മ ന മ്പർ 22 - നും , 24 - നും രൂപ 1, 500 + 4 % വാറ്റ്, 
ക്രമനമ്പർ 25 - ന് രൂപ 2 ,100 + 4 % വാറ്റ്, ക്രമനമ്പർ 26 - ന് 
രൂപ 750 + 4 % വാറ്റ്. ക്രമനമ്പർ 31- ന് രൂപ 1, 100 + 4 % 
വാറ്റ്. 

ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും 
സമയവും - കമനമ്പർ 1 മുതൽ 10 വരെ 12 - 7 - 2010 മുതൽ 
14 - 7 - 2010 ഉച്ചയ്ക്ക് 1 മണി വരെ, ക്രമനമ്പർ 11 മുതൽ 20 
വരെ 15 - 7 - 2010 മുതൽ 17 -7 - 2010 ഉച്ചയ്ക്ക് 1 മണി വരെ, 
ക്രമനമ്പർ 21 മുതൽ 32 വരെ 19 - 7 - 2010 മുതൽ 21 - 7 - 2010 
ഉച്ചയ്ക്ക് 1 മണി വരെ. 


- ജി. ഒ. ( എം .എസ്.) നമ്പർ 135 / 97/ കോ - ഓപ്പ്. തീയതി 
13 - 11 - 1997 - ലെ നിബന്ധനകൾക്കു വിധേയമായി മാത്രമേ 
ലേബർ കോൺട്രാക്ട് സഹകരണ സംഘങ്ങളിൽ നിന്നും 
ടെൻഡറുകൾ സ്വീകരിക്കുകയുള്ളൂ. 
-- മേൽപ്പറഞ്ഞ ഗവൺമെന്റ് ഓർഡർ പ്രകാരം 
ആവശ്യമായ രേഖകൾ, കഴിഞ്ഞ 3 വർഷം പണി പൂർത്തീക 
രിച്ചതിന്റെ രേഖകൾ ബന്ധപ്പെട്ട ഓഫീസിൽ നിന്നും തന്നെ 
കൊണ്ടു വരേണ്ട താ ണ് . യാതൊരു കാര ണ വ ശാലും 
അഡ്വാൻസ് പേമെന്റ് നൽകുന്നതല്ല . എം . പി .എൽ. എ . ഡി . 
പണിക്ക് ടെണ്ടർ എക്സസ്അനുവദിക്കുന്നതല്ല. 

- കഴിഞ്ഞ മൂന്നു ടെൻ ഡ റു ക ളിൽ ടെൻഡർ ഫോറം 
വാങ്ങുകയും ടെണ്ടർ സമർപ്പിക്കാതിരിക്കുകയും ചെയ്ത 
കരാറുകാർ ടെണ്ടർ അപേക്ഷ നൽകേണ്ടതില്ല . കാലാവധി 
കഴി ഞ്ഞിട്ടും നില വി ലു ളള കരാർ പ്രകാരം പണി 
പൂർത്തീ ക രി ക്കു ന്ന തിന് അ നിശ്ചി ത മായി കാരണം 
തൃപ്തി ക ര മ ല്ലാത്ത കരാ റു കാർക്ക് ടെണ്ടർ ഫോറം 
നൽകുന്നതല്ല . 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ചെറുകിട ജലസേചന വിഭാഗം, 
തൃശ്ശൂർ. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


15th JUNE 2010] 


IRRIGATION DEPARTMENT 


291 


പുനർ ദർഘാസ് പരസ്യം 

പ്രമാണങ്ങൾ കൈമാറാൻ പാടുള്ളതല്ല. കേരള ജലസേചന 
നമ്പർ 1/ ഇ . ഇ ./ 2010 - 11. 

2010 മേയ് 17, വകുപ്പിൽ ദർഘാസ് സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ 

നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. 
കേരള ഗവർണ്ണർക്കു വേണ്ടി ഇടമലയാർ ഇറിഗേഷൻ 

ദർഘാസുകളോടൊപ്പം 100 രൂപ വിലയുള്ള മുദ്ര കടലാസിൽ 
പ്രാജക്ട് ഡിവിഷൻ നമ്പർ- 2, ചാലക്കുടി എക്സിക്യൂട്ടീവ് 

തയ്യാറാക്കിയ നിശ്ചിത മാതൃകയിലുള്ള പ്രാഥമിക ഉടമ്പടി 
എഞ്ചി നീ യർ താഴെ പറയുന്ന പ്രവൃത്തിക്ക് കേരള 

അടക്കം ചെയ്തിരിക്കേണ്ടതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ 
ജലസേചന / പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്ട്രേഷനുള്ള 

വില തിരികെ കൊടുക്കുന്നതല്ല . പ്രാഥമിക ഉടമ്പടിയുടെ 
അർഹരായ കരാറുകാരിൽ നിന്നും പണിയുടെ പേരെഴുതി 

മാതൃക ഓഫീസ് നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 
മുദ്രവച്ച് പ്രത്യേകം കവറുകളിൽ മൽസരാടിസ്ഥാനത്തിൽ നിരതദ വ്യമായി എടുക്കുന്ന നാഷണൽ സേവിംഗ് സ് 
ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . ടി ദർഘാസുകൾ സർട്ടിഫിക്കറ്റ്/ കിസാൻ വികാസ് പ്രത എന്നിവ 
29 - 6 - 2010 ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് അന്നേ ദിവസം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ പണയപ്പെടുത്തി 
സന്നിഹിതരായിരിക്കുന്ന കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ യിരിക്കണം. തൊഴിലാളി സഹകരണ സംഘങ്ങൾ 
തുറ ക്കു ന്ന താ ണ്. ചീഫ് എഞ്ചിനീയർ, പ്രോജക്ട്- II , സമർപ്പിക്കു ന്ന ദർഘാസിനോടൊപ്പം അ വരുടെ 
തിരുവനന്തപുരം 18- 6 - 2004 - ലെ സർക്കുലർ നമ്പർ കൈവശമുള്ള എല്ലാ ജോലികളുടെയും വിശദവിവരങ്ങൾ 
3759 / 04 / D 5 ( 3 ) CIR അ നു സരിച്ച് ഇനിമുതൽ ഇന്ത്യൻ അടങ്ങിയ ലിസ്റ്റ് സഹകരണ സംഘം അസിസ്റ്റന്റ് 
തപാൽ വകുപ്പ്മുഖേന രജിസ് സ്റ്റോർ ഡായി ലഭിക്കുന്ന രജിസ്ട്രാറുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. 
ദർഘാസുകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. പ്രവൃത്തിയുടെ 

- കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി 
പേര് വ്യക്തമായി രേഖപ്പെടുത്താത്ത ദർഘാസ് കവറുകൾ 

നിയമത്തിന്റെ 8 / 3 വകുപ്പ് ഈ ദ ർ ഘാസിനും 
സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ തുറക്കുന്ന ദിവസം 

ബാധകമായിരിക്കും. 
ഏതെങ്കിലും കാരണ വശാൽ അ വധിയായാൽ അടുത്ത കുറിപ്പ്: - ദർഘാസ് ഫോറം വാങ്ങി യ തി നു ശേഷം 
പ്രവൃത്തി ദിവസം അവസാന തീയതിയായി കണക്കാക്കേണ്ട 

ദർഘാസിൽ പങ്കെടുക്കാത്ത കോൺട്രാക്ടർമാർക്ക് 
താണ്. തപാലിൽ വരാവുന്ന കാലതാമസത്തിന് 

എതിരെ നിയ മാ നു സ ത മായ നട പ ടി കൾ 
കരാറുകാരൻ ഉത്തരവാദിയായിരിക്കും. 

കൈക്കൊള്ളുന്നതായിരിക്കും. [ ജി . ഒ. ( പി.) 154/ 

72 | പി . ഡ ബ്ല . തിരു വ ന ന്ത പുരം, തീയതി 
പ്രവൃത്തിയുടെ പേരും അടങ്കൽ ത്തുകയും 

24 - 7 -1972.] 
എ . എ . പി . - മല യാ റ്റൂ രിലുള്ളകനാൽ ഹൗസിന്റെ 
( ഐ . ബി.) മേൽക്കൂര ട്രസ്സ്ഡ് റൂഫ് ആക്കുന്ന പ്രവർത്തി 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
രൂപ 11,20,000. 

കാര്യാലയം, 

( ഒപ്പ്) 
- നിരതദ്രവ്യം- - രൂപ 28, 000 

ഇടമലയാർ ഇറിഗേഷൻ പ്രോജക്ട് എക്സിക്യൂട്ടീവ് 
ഡിവിഷൻ നമ്പർ- 2 , 

എഞ്ചിനീയർ. 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 1,700 + വാറ്റ്. 

ചാലക്കുടി. 

- (പൂർണ്ണ അധിക ചുമതല ) 
ദർഘാസ് പ്രമാണങ്ങളുടെ വിൽപ്പന തീയ തി യും 
സമയവും- 23 - 6 - 2010 , 24 - 6- 2010, 25 - 6- 2010 എന്നീ തീയതി 

ദർഘാസ് പരസ്യം 
കളിൽ ഉച്ചയ്ക്ക് 1 മണി വരെമാത്രം. 

നമ്പർ ടി.എൻ.1/എഇ / എം . ഐ . സി. കെ . വൈ . 2010- 11. 
പൂരിപ്പിച്ച ദർഘാസ് പ്രമാണങ്ങൾ സ്വീക രി ക്കുന്ന 

- 2010 മേയ് 12. 
അവസാന തീയതിയും സമയവും 29 - 6 - 2010 ഉച്ചകഴിഞ്ഞ് 

കേരള ഗവർണ്ണർക്കു വേണ്ടി ചാല കൂടി മെനർ 
2 മണിവരെ. 

ഇറിഗേഷൻ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
കരാറുകാരുടെ ക്ളാസ്- " സി യും അതിനുമുകളിലും. എഞ്ചിനീയർ താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് നിശ്ചിത 

യോ ഗ്യ ത യുള്ള കരാ റു കാ രിൽനിന്നും പവ്യത്തിയുടെ 
പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - 4 മാസം. 

പേരെഴുതി മുദ്ര വച്ച് മത്സരസ്വഭാ വമുള്ള ദർഘാസുകൾ 
പൊതുമരാമത്തു വകുപ്പിലെ എ , ബി എന്നീ ക്ലാസ് തപാലിൽ രജിസ്റ്റേർഡായിമാത്രം ക്ഷണിച്ചുകൊള്ളുന്നു . 
രജിസ് ടഷനുള്ള അർഹരായ കരാറുകാർക്ക് മാത്രമേ തപാലിൽ ഉണ്ടാകുന്ന കാല താ മ സ ത്തിന് ഈ വകുപ്പ് 
ദർഘാസ് ഫോറം ലഭ്യമാകുകയുള്ളൂ. 

ഉത്തരവാദിയായിരിക്കുന്നതല്ല. ദർഘാസുകൾ താഴെ പറയുന്ന 

ദിവസം ഉച്ച ക ഴിഞ്ഞ് 3 മണിവരെ സ്വീക രി ക്കു ന്നതും 
ദർഘാസ് സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ താഴെ 

അന്നേ ദിവസം 4 മണിക്ക് അസി. എക് സി ക ട്ടീവ് 
ഒപ്പു വച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽനിന്നും 

എഞ്ചി നീ യ റോ അ ദ്ദേ ഹം അ ധി കാ ര പ്പെ ടു ത്തുന്ന മറ്റ് 
പ്രവൃത്തി ദിവസങ്ങളിൽ അറി യാ വു ന്ന താ ണ് . ദർഘാസ് 

ഉദ്യോഗസ്ഥരോതൽസമയം ഹാജരായിട്ടുള്ള കരാറുകാരുടെ 
പമാണങ്ങൾ നിശ്ചിത വില രൊക്കം പണമായോ മണി 

സാന്നിദ്ധ്യത്തിൽ തുറ ക്കു ന്ന തുമാ ണ് . ഏതെങ്കിലും 
ഓർഡറായോ അടച്ച് അപേക്ഷിക്കുന്ന നിശ്ചിത വിഭാഗം 

കാരണത്താൽ നിശ്ചിത ദിവസം അവധിയായിരു ന്നാൽ 
കരാറുകാർക്ക് താഴെ ഒപ്പു വച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ 

അതിനടുത്ത പ്രവൃത്തി ദിവസം പരിഗണിക്കു ന്ന താ ണ്. 
കാര്യാലയത്തിൽ നിന്നും മേൽ പറഞ്ഞ വില്പന തീയതി ദർഘാസിന്റെ കാലാവധി സ്വീകരിക്കുന്ന തീയതി മുതൽ 4 
കളിൽ ഉച്ചയ്ക്ക് 1 മണിവരെ ലഭിക്കുന്നതാണ്. ദർഘാസ് മാസം വരെ ആയിരിക്കും . 


15th JUNE 2010] 


IRRIGATION DEPARTMENT 


292 


( 1) 


( 2 ) 


( 3 ) 


കമ 
നമ്പർ 


- പ്രവൃത്തിയുടെ പേരും 

അടങ്കൽത്തുകയും 


നിരതദ്രവ്യം 

രൂപ് 
( 3 ) 


( 1) 


( 2 ) 


13 വൈന്തല നമ്പർ 1 എൽ. ഐ . സ്കീമിന്റെ 

കേടുവന്ന ഇരുമ്പ് പൈപ്പുകൾ മാറ്റി 
സ്ഥാപിക്കൽ ( സക്ഷൻ & ഡെലിവറി) - 
രൂപ 2, 46 ,749 


MIRPA 


6 , 200 


| 14 


- 1 വി . ആർ. പുരം. എൽ. ഐ . സ്കീമിന്റെ 

കേടുവന്ന ഇരുമ്പ് പൈപ്പുകൾ മാറ്റി 
സ്ഥാപിക്കൽ ( സക്ഷൻ & ഡെലിവറി) - 
രൂപ 2,37,710 


ഊ രാം കുളം എൽ. എ . സ്കീമിന്റെ 

കേടുവന്ന ടി ടി - രൂപ 2,00, 631 


5 , 100 


6 , 000 


- 15 


കല്ലൂർ- വടക്കുംമുറി എൽ. ഐ . സ്കീമിന്റെ 

കേടുവന്ന ടി ടി -- രൂപ 1, 43,097 


3 , 600 


2 


എ ര യാം കു ടി നമ്പർ 3 എ ൽ . ഒ എ . 

സ്കീമിന്റെ കേടുവന്ന ടി ടി 
രൂപ 1,08,104 


16 


2 ,800 


നന്തിപുലം എൽ. ഐ . സ്കീമിന്റെ കേടുവന്ന 

-- ടി ടി - രൂപ 1,15,127 


3 , 600 


3 


മേലൂർ എൽ. ഐ . സ്കീമിന്റെ കേടുവന്ന 

ടി ടി - രൂപ 2,00, 304 


5 , 200 


ദർഘാസ് പ്രമാണത്തിന്റെ വില - കമ ന മ്പർ 
1,3,4,6,10, 13 ,14 ഇവയ്ക്ക് രൂപ 600 + 4 % വാറ്റ്, ക്രമ നമ്പർ 
2,5,7,8,9,11, 12 , 15 , 16 ഇവയ്ക്ക് രൂപ 400 + 4 % വാറ്റ്. 


- 4 


കോട്ട ക്ക ടവ് എൽ. എ . സ്കീമിന്റെ 

കേടുവന്ന ടി ടി - രൂപ 2,23,448 


5 , 600 


ദർഘാസ് പ്രമാണങ്ങളുടെ വിൽപ്പന തീയ തി യും 
- സമയവും 1- 7 - 2010 ഉച്ചയ്ക്ക് 1 മണി വരെ. 


5 പാറ ക്കൂട്ടം എൽ. എ . സ്കീമിന്റെ 

- കേടുവന്ന ടി ടി - - രൂപ 1,05, 345 


2 ,700 


- 6 


എ . 


എ ര യാംകുടി നമ്പർ 1 എൽ. 

സ്കീമിന്റെ കേടുവന്ന ടി ടി 
രൂപ 2,06, 582 


പൂരിപ്പിച്ച ദർഘാസ് പ്രമാണങ്ങൾ സ്വീക രി ക്കു ന്ന 
അവസാന തീയതിയും സമയവും - 5 -7 - 2010 ഉച്ചകഴിഞ്ഞ് 
3 മണിവരെ. 


5 ,200 


കരാറുകാരുടെ ക്ളാസ്- " ഡി യും അതിനുമുകളിലും. 


എ . 


പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 6 മാസം. 


- 7 മണ ലാ യി - ച ന്ദ ന കുന്ന് എൽ. 

സ്കീമിന്റെ കേടുവന്ന ടി ടി 
രൂപ 1,28 , 135 


3 ,300 


എ . 


- എരയാംകുടി നമ്പർ 2 എൽ. 

സ്കീമിന്റെ കേടുവന്ന ടി ടി 
രൂപ 1,58,074 


4 , 000 


9 എര വ ത്തൂർ എൽ. എ . സ്കീമിന്റെ 

പുതിയ ഇരുമ്പ് പൈപ്പുകൾ 
സ്ഥാപിക്കൽ ( സക്ഷൻ & ഡെലിവറി) - 
രൂപ് 1,77 ,605 


ദർഘാസ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ താഴെ 
ഒപ്പു വച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽനിന്നും 
പ്രവൃത്തി ദിവസങ്ങളിൽ അറിയാ വു ന്ന താണ്. ദർഘാസ് 
പ്രമാണങ്ങൾ കൈമാറുവാൻ പാടുള്ളതല്ല. ജലവിഭവവകുപ്പിൽ 
നില വിലുള്ള എല്ലാ വ്യവ സ്ഥ കളും ഇതിനും ബാധ ക 
മായിരിക്കും. ദർഘാസുകളോടൊപ്പം 100 (നൂറ്) രൂപയുടെ 
മുദ്രപത ത്തിൽ ( പാഥ മിക ഉടമ്പടി ഒപ്പിട്ട് അടക്കം 
ചെയ്തിരിക്കണം. നിരതദ്രവ്യം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചി നീ യറുടെ പേരിൽ പണ യ പ്പെടുത്തി യി രി ക്ക ണം . 
കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി നിയമത്തിന്റെ 
8/3 വകുപ്പ് ഈ ദർഘാസിനും ബാധകമായിരിക്കും. 


4 ,500 


10 ചിറയൻചാൽ എൽ. എ . സ്കീമിന്റെ 

ടി ടി - രൂപ 2,82,778 


7 ,100 


11 തുരുത്തിപറമ്പ് എൽ. എ . സ്കീമിന്റെ 

ടി ടി - രൂപ 97,151 


2 , 500 


12 ആല മറ്റം എ ൽ . എ . സ് കീമിന്റെ 

പുനരുദ്ധാരണ പണികൾ- രൂപ 1,25,065 3, 200 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 

( ഒപ്പ്) 
ചെറുകിട ജലസേചന വിഭാഗം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
ചാലക്കുടി. 

എഞ്ചിനീയർ. 


15th JUNE 2010] 


IRRIGATION DEPARTMENT 


293 


ലേലപ്പരസ്യം 

ആഗ്രഹിക്കു ന്ന വരും ക്വട്ടേ ഷൻ തന്ന വരും ലേല ത്തിൽ 

പങ്കെടുക്കുവാൻ 1,000 രൂപയുടെ നിരതദ്രവ്യം ഓഫീസിൽ 
നമ്പർ ഡി1- 218 / 09. 

2010 മേയ് 29. 

കെട്ടി വയ്ക്കേ ണ്ടതാ ണ്. ലേല ത്തി നു മുമ്പായി ഓ ഫീസ് 
ചീരക്കുഴി ഇറിഗേഷൻ പ്രോജക്ട് സബ് ഡിവിഷന്റെ 

സമയത്ത് ഈ ഓഫീസിൽവന്ന് വാഹനം കാണുന്നതിനും 
കീഴിലുള്ള 1979 മോഡൽ മഹീന്ദ്ര ജീപ്പ്, രജിസ്റ്റർ നമ്പർ 

പരിശോധിക്കുന്നതിനും സൗകര്യമുണ്ടായിരിക്കുന്നതാണ്. 
KRR 2276 പരസ്യമായി ക്വട്ടേ ഷനും ലേലവും ചെയ്ത് 

ലേലത്തിനുശേഷം ക്വട്ടേഷൻ ഓഫീസിൽവച്ചു തുറക്കുന്നതും 
വിൽക്കുന്നതാണ്. ക്വട്ടേഷൻ തരുവാൻ താൽപ്പര്യമുള്ളവർ 
24 - 6 - 2010 ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് മുമ്പായി സീൽ ചെയ്ത 

ലേല സംഖ്യ / ക്വട്ടേ ഷൻ ഏതിലാണോ തുക കൂടു തൽ 
ക വ റു ക ളിൽ 2, 500 രൂപയുടെ നിര ത ദ വ്യം സഹിതം 

അതനുസരിച്ച് ലേലം/ ക്വട്ടേഷൻ ഉറപ്പിക്കുന്നതാണ്. ലേലം 
അ സി സ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചി നീ യ റുടെ പേരിൽ - ഉറപ്പിച്ചുകഴിഞ്ഞാൽ മുഴുവൻ ലേലത്തുകയും നികുതിയും 
പണയപ്പെടുത്തിതരേണ്ടതാണ്. 

അപ്പോൾത്തന്നെ ഓ ഫീ സിൽ കെട്ടി വ യ് ക്കേ ണ്ട താ ണ് . 
25 - 6- 2010 കാലത്ത് 11. 30 മണിക്ക് ചീരക്കുഴി ഇറിഗേഷൻ 

ക്വട്ടേ ഷനാണ് ഉറ പ്പി ക്കു ന്ന തെ ങ്കിൽ നികുതി ഉൾപ്പെടെ 
അ സി സ്റ്റന്റ് എക് സി ക ട്ടീവ് എഞ്ചി നീ യറുടെ 

ക്വട്ടേ ഷൻ തുക മൂന്നു ദി വ സ ത്തി നു ള്ളിൽ ഓ ഫീസിൽ 
ഓഫീസിൽ വച്ച് ജീപ്പ് പരസ്യമായി ലേലം നടത്തുന്നതാണ്. 

കെട്ടിവയ്ക്കേണ്ടതാണ്. 
ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 2,500 രൂപ 

ലേലം സ്വീകരിച്ച് മേലധികാരികളിൽനിന്നും കൽപ്പന 
നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ്. ക്വട്ടേഷൻ കൊടുത്തവരും 

ലഭിച്ചതിനുശേഷം 7 ദിവസത്തിനുള്ളിൽ ലേലവസ്തു സ്വന്തം 
ലേല ത്തിൽ പങ്കെ ടു ക്കു വാൻ 2 ,500 രൂപ നിര ത ദ വ്യം 
കെട്ടി വയ്ക്കേ ണ്ട താ ണ് . ലേല ത്തി നു ശേഷം ക്വട്ടേ ഷൻ 

ഉത്തരവാദിത്വത്തിൽ നീക്കം ചെയ്യേണ്ടതാണ്. 
അവിടെവച്ചുതന്നെ തുറക്കുന്നതായിരിക്കും. ലേലം/ ക്വട്ടേഷൻ 

- ലേലം/ ക്വട്ടേ ഷൻ സംബ ന്ധിച്ച് ഡിപ്പാർട്ടു മെ ന്റിൽ 
ഇവയിൽ ഏതിനാണോ തുക കൂടുതലെങ്കിൽ അവ രു ടെ 

നില വിലുള്ള എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും 
പേരിൽ ലേലം ഉറപ്പിക്കുന്നതാണ്. ലേലം ഉറപ്പിച്ചുകഴിഞ്ഞാൽ 

ബാധ ക മാ ണ് . കൂടു തൽ വിവ ര ങ്ങ ൾ തല പ്പിള്ളി സബ് 
മുഴു വൻ ലേല ത്തു കയും മൂല്യ വർദ്ധിത നി കു തിയും 

ഡി വി ഷൻ ഓ ഫീസിൽനിന്നും ഓ ഫീസ് സമ യത്ത് 
അപ്പോൾതന്നെ കെട്ടിവയ്ക്കേണ്ടതാണ്. ക്വട്ടേഷൻ സംഖ്യ 
മൂന്നു ദി വ സ ത്തി നകം ഓ ഫീസിൽ അട യ് ക്കേ ണ്ട താ ണ് . 

ലഭ്യമാണ്. 
ലേലം സ്വീകരിച്ച് മേലധികാരികളിൽനിന്നും കൽപ്പന ലഭിച്ച് 
7 ദിവസത്തിനകം ലേല വസ്ത നീക്കം ചെയ്യേണ്ടതാണ്. 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
ലേലം സംബ ന്ധിച്ച് PWD / ഇറി ഗേ ഷൻ വകു പ്പിൽ 

- എഞ്ചിനീയറുടെ കാര്യാലയം, 

( ഒപ്പ്) 
നില വിലുള്ള എല്ലാ നിബന്ധ നകളും ഈ ലേലത്തിനും 

ഇറിഗേഷൻ സബ് ഡിവിഷൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
ബാധകമാണ്. 

തലപ്പിള്ളി. 

എഞ്ചിനീയർ. 
- വാഹനത്തിന്റെ വിശദ വിവരങ്ങളും പരിശോധനയും 
പ്രവൃത്തി സമയത്ത് ലഭ്യമാണ്. 

ദർഘാസ് പരസ്യം 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

നമ്പർ ഡി3 - ടി .എൻ. 1 / 2010 - 11 . 

2010 മേയ് 28 . 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ചീരക്കുഴി ഇറിഗേഷൻ 

( ഒപ്പ്) 

കേരള ഗവർണ്ണർക്കു വേണ്ടി മല പുറം ചെറു കിട 
പ്രാജക്ട് സബ് ഡിവിഷൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് - ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 
പഴയന്നൂർ. 

- എഞ്ചിനീയർ. 

ചേർത്തിട്ടുള്ള പ്രവൃത്തികൾക്ക് നിർദ്ദിഷ്ട യോഗ്യതയുള്ള 
അംഗീകൃത കരാറുകാരിൽനിന്നും മുദ്രവച്ചതും പ്രവൃത്തിയുടെ 

പേരും നമ്പരും ആലേഖനം ചെയ്തിട്ടു ള്ള തു മാ യ 
ലേലിക്വട്ടേഷൻ പരസ്യം 

കവറു ക ളിൽ മത്സ രാടി സ്ഥാ ന ത്തിലുള്ള ദർഘാ സു കൾ 
നമ്പർ 2 | എ . ഇ . ഇ ./ 2009 - 10. 

2010 ജൂൺ 1. ക്ഷണിക്കു ന്നു . ദർഘാസു കൾ 25 - 6 - 2010 , 3 മണിവരെ 
- തലപ്പിള്ളി ഇറിഗേഷൻ സബ് ഡിവിഷന്റെ കീഴിലുള്ള 

സ്വീകരിക്കുന്നതും അന്നേദിവസം 3. 30 - ന് തത്സമയം ഹാജ 
1977 മോഡൽ ഡീസൽ ജീപ്പ്, നമ്പർ കെ .എൽ. എച്ച്. 5802 

രുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ എക്സിക്യൂട്ടീവ് 
പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. ക്വട്ടേഷൻ 

എഞ്ചിനീയറോ അദ്ദേഹം അ ധി കാ ര പ്പെടു ത്തുന്ന മറ്റ് 
തരു വാൻ താൽപ്പര്യമുള്ളവർ 26- 6 - 2010 ഉച്ച തിരിഞ്ഞ് 3 ഉദ്യോഗസ്ഥരോ ദർഘാസു കൾ തുറക്കുന്ന താ യി രിക്കും. 
മണിക്കുമുമ്പായി സീലുവച്ച കവറുകളിൽ 1, 000 രൂപയുടെ ദർഘാ സു കൾ രജി സ് റ്റേർഡ് തപാൽ/ സ്പീഡ് പോസ്റ്റ് 
നിരതദവ്യം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, എന്നിവ വഴി മാത്രമേ സ്വീക രി ക്കുകയുള്ളൂ. കൊറിയർ 
ഇറി ഗേ ഷൻ സബ് ഡിവി ഷൻ, തല പ്പിള്ളി എന്ന വരുടെ 

സർവ്വീസിൽ അ യ യ ക ന്നതോ നേരിട്ട് നൽകു ന്നതോ 
പേരിൽ പണയപ്പെടുത്തി തരേണ്ടതാണ്. 

ആയ ദർഘാസു കൾ സ്വീക രി ക്കു ന്ന ത ല്ല . തപാൽ 
28 - 6 - 2010 കാലത്ത് 11 മണിക്ക് ഇറിഗേഷൻ സബ് - തകരാറുമൂലമോ മറ്റോ കാലതാമസം വന്നാൽ ഡിപ്പാർട്ട്മെന്റ് 
ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ - യാതൊരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നതല്ല. ദർഘാസിന്റെ 
വടക്കാഞ്ചേരിയിലെ ഓഫീസ് പരിസരത്തുവച്ച് പരസ്യമായി കാലാവധി അത് സ്വീകരിക്കുന്ന തീയതി മുതൽ 4 മാസം 
ലേലം നട ത്തു ന്ന താ ണ്. ലേല ത്തിൽ പങ്കെ ടു ക്കു വാൻ 

വരെ ആയിരിക്കും. 


15th JUNE 2010] 


IRRIGATION DEPARTMENT 


294 


( 1 ) 


( 2 ) 


( 3 ) 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവർത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 
രൂപ് 


( 1) 


( 2 ) 


( 3 ) 


37 ,500 


34 , 250 


10 10 / 2010 -17 - ടി അങ്ങാടിപ്പുറം പഞ്ചായ 

ത്തിലെ നീലീശ്വരം റാവറമണ്ണ് എന്ന 
സ്ഥലത്ത്ചെറുപുഴ തോടിന് ടി ടി 
രൂപ 2 ,65,000 

6 , 650 
11 11/ 2010 - 11 - ടി ഏലംകുളം പഞ്ചായത്തിലെ 

14 -ാം വാർഡിൽ പാട്ടുകുത്തുതോടിന് 
ടി ടി - രൂപ 2,55 ,000 

6 , 400 
ദർഘാസ് ഫോറ ത്തിന്റെ വില കമ ന മ്പർ 1, 3 , 4 
ഇ വയ് ക്ക് രൂപ 2 , 300 + വാറ്റ്, കമ ന മ്പർ 2 - ന് രൂപ 
2,100 + വാറ്റ്, ക്രമനമ്പർ 5- ന് രൂപ 2, 000 + വാറ്റ്, ക്രമനമ്പർ 
6 - നും 7 - നും രൂപ 1,600 + വാറ്റ്, കമ ന മ്പർ 8 - ന് രൂപ 
1,500 + വാറ്റ്, കമ നമ്പർ 9 - ന് രൂപ 700 + വാറ്റ്, ക്രമ നമ്പർ 
10 - നും 11 - നും രൂപ 600 + വാറ്റ്. 

ദർ ഘാസ് ഫോറ ത്തിന്റെ വിൽപ്പന - താഴെ ഒപ്പിട്ടി 
രിക്കുന്ന ഓ ഫീ സിൽ നിന്നും 23 - 6 - 2010 ഉച്ചയ്ക്ക് 1 
മണിവരെ. 

കരാറുകാരന്റെ വിഭാഗം " സി യും അതിനുമുകളിലും. 
നിർമ്മാണ കാലാവധി 6 മാസം. 

ദർ ഘാസ് ഫോറ ങ്ങളും മറ്റ് വി വ ര ങ്ങളും 
എക് സി ക ട്ടീവ് എഞ്ചി നീ യ റുടെ ഓ ഫീ സിൽനിന്നും 
23 - 6 - 2010 ഉച്ചയ്ക്ക് 1 മണിവരെ ദർഘാസ് ഫോറത്തിന്റെ 
വില രൊക്കം പണമായി അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ 
ലഭി ക്കു ന്ന താ ണ് . ദർഘാസ് പ്രമാണം അന്വ്യോന്യം 

കൈമാറാൻ പാടു ള്ള ത ല്ല . ദർഘാസ് ദിവസം നിശ്ചിത 
സമയംവരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. ദർഘാസു 
കൾ സംബന്ധിച്ച് ജലവിഭവ വകുപ്പിൽ നിലവിലുള്ള എല്ലാ 
നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. ദർഘാസിനോ 
ടൊപ്പം 100 രൂപയുടെ (നൂറ് രൂപ ) മുദ്രപത്രത്തിൽ ശരിയായ 
വിധ ത്തിലുള്ള പിലി മി നറി എഗി മെന്റ്, ടി . ആർ. 5 
രസീതോ അതിന്റെ ഫോട്ടോ കോപ്പിയോ എന്നിവ 
വയ്ക്കാത്ത ദർഘാസുകളും ദർഘാസ് കവറിന്റെ പുറത്ത് 
പ്രവൃത്തിയുടെ പേരും നമ്പരും എഴുതാത്ത ദർഘാസുകളും 
നിര സിക്കു ന്ന താ ണ് . കൂടുതൽ വിവ ര ങ്ങൾക്ക് പ്രവൃത്തി 
ദിവസങ്ങളിൽ ഈ ഓഫീസിൽ അന്വേഷിക്കാവുന്നതാണ്. 


37 ,500 


-- 1 1/2010 - 1 - മലബാർ ഇറിഗേഷൻ പാക്കേജ് - 

ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ 
റിവാം പിം ഗ് - ത വ നൂർ ലിഫ് റ്റ് 
ഇറി ഗേ ഷൻ പദ്ധതിയുടെ പ്രധാന 
കനാലിന്റെ ചെയിനേജ് 0 / 950 മീറ്റർ 
മു ത ൽ 1 / 2 30 മീറ്റർ വരെയുള്ള 
അടി യ ന്തിര അറ്റകുറ്റപ്പണികൾ - 

രൂപ 15,00, 000 
2 2 / 2010 - 1 ടി ടി പോത്തനൂർ ലിഫ്റ്റ് 

ഇറിഗേഷൻ പദ്ധതിയുടെ പ്രധാന 
കനാലിന്റെ ചെയി. 1300 മീറ്റർ മുതൽ 
1500 മീറ്റർ വരെയുള്ളപുരോ ഗ മ ന 

പ്രവൃത്തികൾ രൂപ് 13,70,000 
3 3/ 2010 - 11 - ടി ടി നന തൂ ർണ്ണിക്കുളം 

ലിഫ്റ്റ് ഇറി ഗേ ഷൻ പദ്ധതിയുടെ 
ലീഡിംഗ് ചാനലിന്റെ അടി യ തിര 

അറ്റകുറ്റപ്പണികൾ- രൂപ 15 ,00,000 
4 4 / 2010 -11 ടി ടി മണ്ണൂർക്കാ യൽ ലിഫ്റ്റ് 

ഇറി ഗേ ഷൻ പദ്ധതിയുടെ പ്രധാന 
കനാലിന്റെ ചെയി. 966 മീറ്റർ മുതൽ 
132 0 മീറ്റർ വരെയുള്ള അടി യ തിര 

അറ്റകുറ്റപ്പണികൾ- രൂപ 15, 00,000 
5 5 /2010 -11 - ടി ടി ഏലംകുളം പഞ്ചായത്തിലെ 

രാമൻ ചാടി ലിഫ്റ്റ് ഇറി ഗേ ഷ ൻ 
പദ്ധതിയുടെ കുന്നക്കാവ് ബ്രാഞ്ച് 
കനാൽ ദീർഘിപ്പിക്കലും പുരോഗമന 

പ്രവൃത്തിയും -- രൂപ് 13,08,057 
6 6 / 2010 - 11 - ടി ടി ഏലംകുളം പഞ്ചാ യ 

ത്തിലെ രാമൻചാടി ലിഫ്റ്റ് ഇറിഗേഷൻ 
പദ്ധ തിയുടെ പ്രധാന കനാലിന്റെ 
ചെയി. 0 / 365 മീറ്റർ മുതൽ 0 / 515 മീറ്റർ 
വരെയുള്ള പു രോ ഗ മന പ്രവൃത്തികൾ 

രൂപ 10 , 49,793 
7 7 / 2010 - 11 - ടി ടി ഏലംകുളം പഞ്ചാ യ 

ത്തിലെ രാമൻചാടി ലിഫ്റ്റ് ഇറിഗേഷൻ 
പദ്ധ തി യുടെ പ്രധാന കനാലിന്റെ 
ചെയി. 0 / 215 മീറ്റർ മുതൽ 0 / 365 മീറ്റർ 
വരെയുള്ളപുരോ ഗ മന പ്രവൃത്തികൾ 

രൂപ 10 , 50,855 
8 8/ 2010 - 11 - ടി ടി ഏലംകുളം പഞ്ചായ 

ത്തിലെ രാമൻചാടി ലിഫ്റ്റ് ഇറിഗേഷൻ 
പദ്ധതിയുടെ കുന്ന ക്കാവ് ബ്രാഞ്ച് 
കനാലിന്റെ ലൈനിംഗ് പ്രവൃത്തിയും 
കൾവർട്ടിന്റെ നിർമ്മാ ണവും 

രൂപ 9, 81,997 
9 9 / 2010 - 11 - ടി പുഴക്കാട്ടിരി പഞ്ചാ യ 

ത്തിലെ ചൊവ്വണയിൽ ചെറുപുഴയ്ക്ക് 
കുറുകെ വി . സി . ബി. കം - ബിഡ്ജിന്റെ 
നി ർ മ്മ ാ ണ - ഇ ൻ പ വ സി ഗേ ഷ ൻ 
പ്രവൃത്തി- രൂപ 3,20, 000 


37 ,500 


32, 750 


- 


ചെറുകിട ജലസേചന വിഭാഗം 
എക്സിക്യൂട്ടീവ് 

( ഒപ്പ്) 
എഞ്ചിനീയറുടെ കാര്യാലയം, എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 
മലപ്പുറം. 


26 ,250 


26 , 300 


ദർഘാസ്/ദർഘാസ് നീട്ടിവെയ്ക്കൽ പരസ്യം 
നമ്പർ ഡി. ബി .2 - ടി.എൻ. 1/2010 - 11. 

2010 ജൂൺ 1, 
കേരള ഗവർണ്ണർക്കുവേണ്ടി കോഴിക്കോട് ചെറുകിട 
ജല സേചന വിഭാഗം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ താഴെ 
ചേർത്തിരിക്കുന്ന പ്രവൃത്തികൾക്ക് നിർദ്ദിഷ്ട യോഗ്യതയുള്ള 
അംഗീകൃത കരാറുകാരിൽനിന്നും മൽസരാടിസ്ഥാനത്തിലുള്ള 
മുദ്ര വച്ചതും പവ്യ ത്തിയുടെ പേര് പുറത്ത് ആലേഖനം 
ചെയ്തിട്ടുള്ളതുമായ കവറുകളിൽ ദർഘാസുകൾ ക്ഷണിക്കുന്നു. 
ദർഘാസുകൾ രജിസ്റ്റേർഡ് തപാൽ, സ്പീഡ് പോസ്റ്റ്എന്നിവ 
വഴി മാത്രമേ സ്വീകരിക്കുകയുള്ളു. കൊറിയർ സർവ്വീസിൽ 
അയയ്ക്കുന്നതോ നേരിട്ട് നൽകുന്നതോ ആയ ദർഘാസുകൾ 
സ്വീക രി ക്കു ന്ന ത ല്ല . ത പാ ൽ തക രാ റു മൂ ലമോ മറ്റോ 
കാലതാമസം വന്നാൽ ഡിപ്പാർട്ട്മെന്റ് യാതൊരുവിധ ഉത്തര 
വാ ദി ത്വവും ഏറ്റെടു ക്കു ന്ന തല്ല . ദർ ഘാ സിന്റെ 
കാലാ വധി അത് സ്വീക രി ക്കു ന്ന അ വ സാന തീയതി 
മുതൽ 4 മാസം ആയിരിക്കും. 


24 ,550 


8 , 000 


15th JUNE 2010] 


IRRIGATION DEPARTMENT 


295 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും ദർഘാസ് 
- പ്രവൃത്തിയുടെ പേരും പ്രമാണത്തിന്റെ 
അടങ്കൽ തുകയും വില (രൂപ) 


ടി . എൻ. 1/ 2010 - 1 -- എം . ഐ . ക്ലാസ് I 
പുൽപ്പറ്റ പഞ്ചായത്തിലെ തോണിക്കുണ്ട് 
എന്ന സ്ഥലത്ത് കടുങ്ങല്ലൂർ വലിയ 
തോടിനു കുറുകെ പാലത്തോടു കൂടിയ 
വി. സി . ബി .യുടെ നിർമ്മാണം - 
രൂപ 39 , 10 ,000 

5,900 + വാറ്റ് 


2 


ടി. എൻ. 2/ 2010 -11 - എം . ഐ . ക്ലാസ് II 
ത്യ ക്ക ള ങ്ങാട് പ ഞ്ചാ യ ത്തി ല 
മാമണ്ണിൽ എന്ന സ്ഥലത്ത് ഉപ്പുകലക്കി 
തോടിന് കുറുകെ വി . സി . ബി .യുടെ 
നിർമ്മാണം - രൂപ 29 ,90 ,000 

4, 500 + വാറ്റ് 


ടി . എ ൻ . 3 / 2 0 10 - 11 - പോത്തു കല്ല് 
പഞ്ചായത്തിലെ ചെമ്പ എന്ന സ്ഥലത്ത് 
ചെല്ലിത്തോടിന് കുറുകെ പാലത്തോടു 
കൂടിയ വി . സി . ബിയുടെ നിർമ്മാണം - 
രൂപ് 54 ,05, 000 . 

- 8,200 + വാറ്റ് 


ടി. എൻ. 4 / 2010 - 11 - എം . ഐ . ക്ലാസ് I 
ആനക്കയം പഞ്ചായത്തിൽ പന്തല്ലൂർ എന്ന 
സ്ഥലത്തെ ച ര ത ാ ക്കൂ ള ത്തിന്റെ 
പു ന രു ദ്ധാ ര ണ പ വ്യ ത്തി ക ൾ 
രൂപ 40, 25,000 

6,100 + വാറ്റ് 
ദർഘാസ് നീട്ടിവെയ്ക്കൽ- വയനാട് ജില്ല - 

മലബാർ പാക്കേജ് 


ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി- 7 -7- 2010. 

കരാറുകാരന്റെ യോഗ്യത കമനമ്പർ 3- ന് “ എ ക്ലാസ്സ് 
മറ്റുള്ളവയ്ക്ക് " ബി ക്ലാസ്സും അതിനു മുകളിലും. 

പ്രവർത്തി തീർക്കേണ്ട കാലാവധി- 12 മാസം. 

ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്നും 29 - 6 - 2010 മുതൽ 
5 - 7 - 2010 ഉച്ചയ്ക്ക് ഒരു മണി വരെ ദർഘാസ് ഫോറത്തിന്റെ 
വില മണി യോർ ഡ റായോ രൊക്കം പണമായോ അടച്ച് 
രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്ന താ ണ്. ദർഘാസ് 
പ്രമാണത്തിനുവേണ്ടി അടയ്ക്കുന്നതുക യാതൊരു കാരണ 
വശാലും തിരികെ ലഭിക്കുന്നതല്ല. ദർഘാസുകൾ 7 - 7 - 2010, 4 
മണിവരെ മാത്രമേ സ്വീകരിക്കുകയുള്ളു. ദർഘാസു കൾ 
സ്വീകരിക്കുന്ന അവസാന ദിവസം വൈകിട്ട് 4 .30 മണിയ്ക്ക് 
സന്നിഹിത രാ യിട്ടുള്ള കരാ റു കാരുടെ സാന്നിദ്ധ്യ ത്തിൽ 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
മറ്റ് ഉദ്യോ ഗസ്ഥനോ ദർഘാ സു കൾ തുറ ക്കു ന്ന താ ണ് . 
മുകളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ദിവസം സർക്കാർ 
അ വിധി പ്രഖ്യാ പി ക്കു ക യാ ണ ങ്കിൽ അതിനു തൊട്ട് 
പിന്നീടുള്ള പ്രവർത്തി ദിവസം ടി സമ യത്ത് ടി 
ദർഘാസുകൾ നടത്തുന്നതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ 
ഏക ദേശ വില യാണ് മുകളിൽ കൊടു ത്തി രി ക്കു ന്ന ത്. 
അപേക്ഷ സമർപ്പിക്കുമ്പോൾ യഥാർത്ഥ വില എത്രയെന്ന് 
ഓഫീസിൽ അന്വേഷിക്കേണ്ടതും ആയത് ദർഘാസ് പ്രമാണ 
ത്തിനായി ഒടുക്കേണ്ടതുമാണ്. 

- ദ ർ ഘാ സിൽ പങ്കെ ടു ക്കു വാൻ ആഗ ഹിക്കുന്ന 
കരാറുകാർ ( ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഉൾപ്പെടെ) 
അ വരുടെ രജി സ് ട്രേ ഷൻ സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ 
ഹാജരാക്കേണ്ടതാണ്. ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾ 
അവർ ഏറ്റെടുത്തിരിക്കുന്ന പണികളുടെ ആകെ അടങ്കൽ 
തുകയുടെ സർട്ടിഫിക്കറ്റ് അതാത് രജിസ്ട്രാറിൽ നിന്നും 
വാങ്ങി ദർഘാസ് ഫോറത്തിനുള്ള അപേക്ഷയോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 

- ദർഘാസ് പ്രമാ ണ ങ്ങൾ അംഗീകൃത കരാറുകാർക്ക് 
മാത്രം ലഭിക്കുന്നതും അവ കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്ത 
തുമാകുന്നു . നിരതദ്രവ്യം പണമായി സ്വീകരിക്കുന്നതല്ല. 
സൂപ ണ്ടിംഗ് എഞ്ചി നീ യറെ അധികാര പ്പെടു ത്തി യതും 
ആവ ശ്യ മായ സ്റ്റാമ്പ് പതിച്ച് ഒപ്പിട്ട തു മായ നിര തദ്രവ്യം 
ദർഘാസിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. കരാറുകാർ ദർഘാ 
സിനൊപ്പം 100 രൂപ വിലയുള്ള മുദ്രപത്രത്തിൽ നിശ്ചിത 
മാതൃകയിലുള്ള പ്രാഥമിക ഉടമ്പടി കൂടി സമർപ്പിക്കേ ണ്ട 
താണ്. മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾ പാലിക്കാത്തതും നേരിട്ടു 
സമർപ്പിക്കുന്നതുമായ ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 

1987 - ലെ കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമ 
നിയ മ ത്തിലെ 8 ( 2 ) വകുപ്പ് അനു സരിച്ച് മേൽപ്പണികൾ 
ഏറ്റെടുത്ത് നടത്തുന്ന കരാറുകാർ മൊത്തം ചെലവിന്റെ ഒരു 
ശ ത മാനം കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമ 
നിധിയിലേക്ക് ബില്ലിൽ നിന്നും നൽകേണ്ടതാണ്. കേരള 
ജല സേ ചന വകു പ്പിൽ ദ ർ ഘാ സു കളെ സംബ ന്ധിച്ച് 
നില വിലുള്ള എല്ലാ ചട്ട ങ്ങളും നിബ ന്ധ ന കളും ഈ 
ദർഘാസിനും ബാധകമായിരിക്കുന്നതാണ്. 


5 


- ടി . എ ൻ . 88 / 2 0 0 9 - 10 - വെവ ള്ള മു ണ്ട 
പഞ്ചായത്തിലെ കക്കടവ് എൽ. ഐ . 
സ്കീമിന്റെ നവീകരണ പ്രവൃത്തികൾ 
( സിവിൽ വർക്ക്സ് ) - രൂപ 39,20,000 5,900 + വാറ്റ് 


ടി . എൻ. 89 / 2009 - 10 - നൂൽപുഴ പഞ്ചായ 
ത്തിലെ കല്ലൂർപുഴ എൽ. ഐ . സ്കീമിന്റെ 
പുനരുദ്ധാരണ പ്രവൃത്തികൾ ( സിവിൽ 
വർക്ക്സ് ) - രൂപ 25,88,125 

3, 900 + വാറ്റ് 


7 


ടി . എൻ. 112 / 2009 - 10 - - പനമരം പഞ്ചായ 
ത്തിലെ പനമരം എൽ. ഐ . സ്കീമിന്റെ 
പുനരുദ്ധാരണ പ്രവർത്തികൾ ( സിവിൽ 
വർക്ക്സ് ) - രൂപ 15,45,747 

2,400 + വാറ്റ് 


കാസർഗോഡ് ജില്ല 


8 


-- ടി. എൻ. 135/ 2009- 10 - മലബാർ പാക്കേജ്- 
മംഗൽപാടി പഞ്ചായത്തിൽ ഹൈറൂർ 
വില്ലേജിൽ കൽപാറ എൽ. എ . 
സ്കീമിന്റെ അടിയന്തിര അറ്റകുറ്റ 
പ്പണികൾ രൂപ 29,43,398 

4,500 + വാറ്റ് 


സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ചെറുകിട ജലസേചന വിഭാഗം, 
പി. ഡബ്ല . ഡി. കോംപ്ലക്സ് , 

- ( ഒപ്പ്) 
മാനാഞ്ചിറ , കോഴിക്കോട്- 1. സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ. 


നിരതദ്രവ്യം ക്രമനമ്പർ 7 - ന് രൂപ 38 ,700 , മറ്റുള്ളവയ്ക്ക് 
രൂപ 50 ,000 വീതം. 


15th JUNE 2010 ] 


IRRIGATION DEPARTMENT 


296 


| RE - TENDER NOTICE 
No. DT-1 / 2010- 11 . 

20th May 2010. 


Competitive tenders in sealed covers superscribing 
the name of works are invited for and on behalf of the 
Governor of Kerala by the undersigned from the 
registered Government Contractors of eligible class . 
Category for following works so as to reach this office 
on or before the date specified . Tenders will be opened 
at 4 . 30 p . m . on the date specified by the undersigned or 
authorized officer. Tenders should be submitted so as to 
reach the undersigned on or before date and time. 
Prescribed for the work as mentioned below by 
registered post/speed post /courier. 
| Tender No. and 

E . M. D . 
Name of work with - 

Rs. 
Estimate PAC 


കേരള ഗവർണ്ണർക്കു വേണ്ടി ഹഡാള ജി 
സബ് ഡിവി ഷൻ, ഡെപ്യൂട്ടി ഡ യ റ ക് ടർ , തല ശ്ശേ രി , 
കൂത്തു പറമ്പ് പി . ഒ . താഴെ പറയുന്ന പ്രവർത്തികൾക്ക് 

പൊതുമരാമത്ത് ഇറിഗേഷൻ വകുപ്പുകളിലെ അംഗീകൃത 
- കരാറുകാരിൽ നിന്നും മത്സരാടിസ്ഥാനത്തിലുള്ള ദർഘാസു 
കൾ, പ്രവർത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്ര 
- വച്ച കവറുക ളിൽ ക്ഷണിച്ചു കൊള്ളുന്നു . മുദ്രവച്ച ദർ 
ഘാസുകൾ നിർദ്ദിഷ്ട തീയതിക്കകം തപാൽമുഖേനയും 
നേരിട്ട് ലഭിക്കുന്നവയും സ്വീകരിക്കുന്നതാണ്. 
കമ ദർഘാസ് നമ്പരും 

നിരത് 
നമ്പർ 

പ്രവർത്തിയുടെ പേരും ദ്രവ്യം 
അടങ്കൽ തുകയും 

- രൂപ് 
- 1/ ഡി . ഡി ./ എച്ച്. വൈ . ടി . എൽ. വൈ . 
2010 - 11 - ഹൈഡ്രോളജി പ്രോജക്ട് II 

ഹൈഡ്രോളജി സെക്ഷൻ പയ്യന്നൂർ 
ഓഫീസിന്റെ കീഴിലുള്ള റെയിൻ 
ഗേജിന്റെയും റിവർ ഗേജിന്റെയും 
വാർഷിക അറ്റകുറ്റപ്പണികൾ - 
രൂപ 75,713 

1, 900 
2 / ഡി. ഡി ./ എച്ച്. വൈ / ടി .എൽ. വൈ . 
2010 -11- ഹൈഡ്രോളജി പ്രാജക്ട് II 

ഹൈഡ്രോളജി സെക്ഷൻ തലശ്ശേരി 
ഓഫീസിന്റെ കീഴിലുള്ള പാലപ്പുഴ 
റിവർ ഗേജ് സ്റ്റേഷനിലെ കേബിൾവേയുടെ 
അ ടി യ തിര അറ്റ കു റ്റ പ്പ ണി കൾ 
രൂപ 1,05,374 

2 , 700 


No. 


1 , 900 


- 1 /DD / Hy/ Tly/ 2 0 1 0 - 11 - HP II 
Maintenance work of River & Rain 
Gauge Stations under Hydrology 
Section , Payyannur for the year 
2009 -10 - Rs. 75,713 
| 2 /DD / Hy/ Tly / 2 0 1 0 - 11 - H P II 

Urgent Repair of Cableway of 
Palappuzha River Gauge Stations 
under Hydrology Section , Thalassery 
at Kuthuparamba - Rs. 1, 05,374 


2 , 700 


Cost of tender form - Rs. 400 + 12.5 % VAT. 


Date and time sale of tender form - From 
23 -6 -2010, 10 a . m . to 25- 6- 2010, 1 p . m . 

Last date and time of receipt of tender 
25 - 6 -2010 , 4 p . m . 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + 12.5 % വാറ്റ്. 

ദർഘാസ് വിൽക്കുന്ന തീയതിയും സമയവും 
23 - 6 - 2010 , 10 മണി മുതൽ 25 - 6 - 2010, 1 മണി വരെ. 

ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 25 - 6 - 2010 , 4 മണി വരെ. 

പ്രവർത്തി ചെയ്തുതീർക്കേണ്ട കാലാവധി 3 മാസം. 

കരാറു കാ രുടെ യോഗ്യത - " ഡി ക്ലാസ്സും അതിനു 
മുകളിലും. 

- ദർഘാസ് ( പമാണം നിർദ്ദിഷ്ട തീയതി ദിവസം 
ഉച്ചയ്ക്ക് 1 മണിവരെ ഈ ആഫീസിൽ നിന്നും വാങ്ങാവുന്ന 
താ ണ്. പൊതു മ രാ മത്ത് വകു പ്പിലെ ദർഘാ സു കളെ 
സംബന്ധിച്ച് നില വിലുള്ള എല്ലാ നിബ ന്ധ ന കളും ഈ 
ദർഘാസിനും ബാധകമായിരിക്കും. 


Period of completion of work — 3 months. 


Class of contractor - "D and above . 


Tender documents and other particulars can be 
obtained from this office up to 1 p . m . of the tender date . 
An application is writing and on payment of cost 
(no refundable ) either in cash or money order. Late 
tender will be rejected . All other conditions are the 
same or those contracts in Kerala PWD and Irrigation 
Department. 


Hydrology Sub Division , 
Thalassery, Kuthuparamba. 


( Sd.) 
Deputy Director. 


